Kerala Gazette No. 6 dated 9th February 2010 . 
PART I 


Section iji 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണം- ബി ) വകുപ്പ് 


വിജ്ഞാപനം 


2009, ജനുവരി 5 
നമ്പർ 1977 / നിയമ. ലെഗ്. ബി1/ 2008 / നിയമം തിരുവനന്തപുരം, 

1930, പൗഷം 15 


കേരള സംസ്ഥാന നിയമസഭയുടെ താഴെപ്പറയുന്ന ആക്റ്റ് പൊതുജനങ്ങളുടെ 
അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു. നിയമസഭ പാസ്സാക്കിയ പ്രകാരമുള്ള 
ബില്ലിന് 2009, ജനുവരി 3 -ാം തീയതി ഗവർണ്ണറുടെ അനുമതി ലഭിച്ചു . 


ഗവർണ്ണറുടെഉത്തരവിൻ പ്രകാരം, 


കെ . ജോൺ ബ്രിട്ടോ, 
നിയമ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


2009 - ലെ 8 -ാം ആക്റ്റ് 


2008 - ലെ കേരള ജലവിതരണവും അഴുക്കുചാലും 

സംബന്ധിച്ച് ( ഭേദഗതി) ആക്റ്റ് 


1986 - ലെ കേരള ജലവിതരണവും അഴുക്കുചാലും സംബന്ധിച്ച 

ആക്റ്റ്വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുള്ള 


ഒരു 


ആക്റ്റ് 


പീഠിക . – 1986 - ലെ കേരള ജലവിതരണവും അഴുക്കുചാലും സംബന്ധിച്ച് ആക്റ്റ് 
ഇതിനുശേഷം കാണുന്ന ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത്യുക്തമായി 
രിക്കയാൽ; 

ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപതാം സംവത്സരത്തിൽ താഴെപ്പറയും പ്രകാരം നിയമ 
മുണ്ടാക്കുന്നു 

| 1. ചുരുക്കപ്പേരും പ്രാരംഭവും. - (1) ഈ ആക്റ്റിന് 2008 - ലെ കേരള ജലവിതര 
ണവും അഴുക്കുചാലും സംബന്ധിച്ച ( ഭേദഗതി) ആക്ട്എന്ന് പേര് പറയാം. 

- (2 ) ഇത്2008, ജനുവരി 29 -ാം തീയതി പ്രാബല്യത്തിൽ വന്നതായി കരുതപ്പെടേ 
ണ്ടതാണ്. 

- 2. 2 -ാം വകുപ്പിന്റെ ഭേദഗതി. - 1986 - ലെ കേരള ജലവിതരണവും അഴുക്കുചാലും 
സംബന്ധിച്ച് ആക്ടിന്റെ (1986 - ലെ 14 ) ( ഇതിനു ശേഷം പ്രധാന ആക്റ്റ് എന്നാണ് 
പരാമർശിക്കപ്പെടുക) 2 -ാം വകുപ്പിൽ, - 

(i) ( vii ) -ാം ഖണ്ഡത്തിനു പകരം, താഴെപ്പറയുന്ന ഖണ്ഡം ചേർക്കേണ്ടതാണ്, 
അതായത്: 

""( vii ) “ ഗാർഹിക മലിനജലം ” എന്നാൽഏതെങ്കിലും വീട്ടിൽ നിന്നോ താമസ 
സ്ഥലത്തുനിന്നോ ഉള്ള ജലപാനം, കുളി, അലക്ക്, പാചകം എന്നിവപോലെ വ്യക്തി 
പരവും സാധാരണവുമായ മാനുഷിക പ്രവർത്തനങ്ങൾ കാരണമായിഉണ്ടാകുന്നതുമായ 
മലിനജലം എന്നർത്ഥമാകുന്നു; ” 

(ii ) ( x ) -ാം ഖണ്ഡത്തിന് ശേഷംതാഴെപ്പറയുന്ന ഖണ്ഡങ്ങൾ കൂട്ടിച്ചേർക്കേണ്ട 
താണ്, അതായത് - 

- “(Xഎ ) “ ഫ്ളാറ്റ് എന്നാൽ ഒരു പരിസരത്തിൽപത്തോഅതിലധികമോ താമസ 
യൂണിറ്റുകളുള്ള കെട്ടിടങ്ങളോ/ സ്വതന്ത്ര പാർപ്പിടങ്ങളോ അല്ലെങ്കിൽ ആയിരം ചതുരശ 
മീറ്ററോ അതിലധികമോ മൊത്തം പ്ലിന്ത് ഏരിയ ഉളള കെട്ടിടങ്ങളോഎന്നർത്ഥമാകുന്നു; ; 


“(xബി) “ ലൈസൻസുള്ള പ്ലംബർ ” എന്നാൽ 43- ഉം 47ബി- യും വകുപ്പുകൾ 
പ്രകാരം ഏതെങ്കിലും വാട്ടർ കണക്ഷനോ അല്ലെങ്കിൽ ഗാർഹിക അല്ലെങ്കിൽ ഗാർഹി 
കേതര അഴുക്കുചാൽ അധികാരസ്ഥാനത്തിന്റെ അഴുക്കുചാലുമായിബന്ധിപ്പിക്കുന്നത് സംബ 
ന്ധിച്ച പണികൾ ചെയ്യുന്നതിനുവേണ്ടിഅധികാരസ്ഥാനം നൽകിയിട്ടുള്ള ഒരു ലൈസൻസുള്ള 
ഒരു പ്ലംബർ എന്നർത്ഥമാകുന്നു ; ; 

(iii ) ( xv) -ാം ഖണ്ഡത്തിന് ശേഷം, താഴെപ്പറയുന്ന ഖണ്ഡങ്ങൾ കൂട്ടിച്ചേർക്കേ 
ണ്ടതാണ്, അതായത് - 

- “(xVഎ ) “ബഹുനിലകെട്ടിടം എന്നാൽ ഒരു പരിസരത്തിൽഅഞ്ചോഅതില 
ധികമോയൂണിറ്റുകളോഅല്ലെങ്കിൽ മൊത്തംഅഞ്ഞൂറു ചതുരശ്രമീറ്ററോ അതിലധികമോ 
പ്ലിന്ത്ഏരിയ ഉളള ഏതെങ്കിലും താമസസൗകര്യമുള്ളതോ അല്ലാത്തതോആയ ഗാർഹികേ 
തര പ്രവർത്തനങ്ങൾക്ക്ഉപയോഗിക്കുന്ന കെട്ടിടങ്ങൾഎന്നർത്ഥമാകുന്നു ; 

“(xVബി) “ ഗാർഹികേതര മലിനജലം ” എന്നാൽ, ഗാർഹിക മലിനജലം 
അല്ലാത്ത ഓവുവെള്ളവും വ്യാവസായിക ഓവുവെള്ളംഉൾപ്പെടെയും ” എന്ന് അർത്ഥമാ 
കുന്നു ; ; 

- (iv ) ( xXxvi) -ാം ഖണ്ഡത്തിൽ “ പായ്ക്ക് ചെയ്ത കുടിവെളളം, മിനറൽ വാട്ടർ, 
എയറേറ്റഡ് വാട്ടർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്കരിച്ച ജലം അല്ലെങ്കിൽ ജലവിതരണ 
ത്തിന് ആവശ്യമായ സാധനങ്ങളോ സാമഗ്രികളോ ഉല്പാദിപ്പിക്കുന്നതിനും, വിപണനം നട 
ത്തുന്നതിനും, ശേഖരിക്കുന്നതിനും വേണ്ടിയുളള യൂണിറ്റുകളും എന്ന വാക്കുകൾ 
അവസാന ഭാഗത്ത്ചേർക്കേണ്ടതാണ്. 


- 3. 4 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്റ്റിലെ 4 -ാം വകുപ്പിൽ, - 


- (i) ( സി ) ഖണ്ഡത്തിനുപകരം, താഴെപ്പറയുന്ന ഖണ്ഡം ചേർക്കേണ്ടതാണ്, 
അതായത് 


“( സി ) ജലവിഭവ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന ഗവണ്മെന്റ് സെക്രട്ടറി, 
എക്സ് - ഒഫിഷ്യാ, ; 


( ii ) ( ഇ ) ഖണ്ഡത്തിനുപകരം, താഴെപ്പറയുന്ന ഖണ്ഡം ചേർക്കേണ്ടതാണ്, 
അതായത് - 


- “( ഇ ) തദ്ദേശസ്വയംഭരണ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന ഗവണ്മെന്റ് 
സെക്രട്ടറി, എക്സ്- ഒഫിഷ്യാ? ; 


- 4. 14 -ാം വകുപ്പിന്റെ ഭേദഗതി. -- പ്രധാന ആക്ടിലെ 14 -ാം വകുപ്പിൽ, - 

- (i) (x ) -ാം ഖണ്ഡത്തിൽ, അവസാനഭാഗത്തുള്ള “ ഉം ” എന്ന വാക്ക് വിട്ടുകളയേ 
ണ്ടതാണ്. 


- (ii ) (x ) -ാം ഖണ്ഡത്തിനുശേഷം, താഴെപ്പറയുന്ന ഖണ്ഡങ്ങൾ കൂട്ടിച്ചേർക്കേണ്ട 
താണ്, അതായത്: 

- “(Xഎ ) പായ്ക്ക് ചെയ്ത കുടിവെള്ളംമിനറൽ വാട്ടർ, എയിറേറ്റഡ് വാട്ടർ 
അല്ലെങ്കിൽമറ്റേതെങ്കിലും സംസ്കരിച്ച ജലവും, ജലവിതരണത്തിനും അഴുക്കുചാൽ നിർമ്മാ 
ണത്തിനും ആവശ്യമായ സാധനങ്ങളോ സാമഗ്രികളോ ഉത്പാദിപ്പിക്കുന്നതിനും വിപണന 
ത്തിനും വേണ്ടി വ്യവസ്ഥ ചെയ്യൽ; 


(xബി) അധികാരസ്ഥാനത്തിന്റെമുകളിൽ പറഞ്ഞ പ്രവർത്തനങ്ങൾക്ക്അനു 
ബന്ധമായോ ആകസ്മികമായോ പരിണിതഫലമായോ ആയഏതെങ്കിലും മറ്റുകാര്യങ്ങൾ; 
കൂടാതെ ”. 

- 5. 15 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്ടിലെ 15 -ാം വകുപ്പ്, ( 2) -ാം 
ഉപവകുപ്പിൽ, ( viii ) -ാം ഖണ്ഡത്തിനുശേഷം, താഴെപ്പറയുന്ന ഖണ്ഡംകൂട്ടിച്ചേർക്കേണ്ടതാ 
ണ്, അതായത്: 

"(viiiഎ ) അധികാരസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്ന 
സാധനങ്ങൾഅല്ലെങ്കിൽ സാമഗ്രികൾ ഉല്പാദിപ്പിക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്നഏതെങ്കിലും 
പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ പൊതുമേഖലാ കമ്പനികളിൽ സർക്കാരിന്റെ 
മുൻകൂർ അനുമതിയോടുകൂടി,ഫണ്ടുകൾനിക്ഷേപം നടത്തുക; . 

6. 15എ എന്ന പുതിയ വകുപ്പ് കൂട്ടിച്ചേർക്കൽ. - പ്രധാന ആക്ടിലെ 15 -ാം 
വകുപ്പിനുശേഷം, താഴെപ്പറയുന്ന വകുപ്പ്കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത് 

- “ 15എ പായ്ക്ക് ചെയ്ത കുടിവെളളം, മിനറൽ വാട്ടർ മുതലായവയുടെഉല്പാദ 
നവും വിപണനവും. ഈ ആക്റ്റിലെ മറ്റു വ്യവസ്ഥകളിൽ എന്തുതന്നെ അടങ്ങിയി 
രുന്നാലും, റെഗുലേഷനുകളാൽ വ്യവസ്ഥ ചെയ്യപ്പെടുന്ന അങ്ങനെയുള്ള രീതിയിൽ, പായ്ക്ക് 
ചെയ്ത കുടിവെള്ളം, മിനറൽ വാട്ടർ, എയിറേറ്റഡ് വാട്ടർ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും 
സംസ്കരിച്ച ജലവും, ജലവിതരണത്തിനും അഴുക്കുചാൽ നിർമ്മിക്കുന്നതിനും ആവശ്യ 
മായ സാധനങ്ങളും സാമഗ്രികളും ഉല്പാദിപ്പിക്കുന്നതിനും വിപണനം നടത്തുന്നതിനും 
വില്പനയ്ക്കും അധികാരസ്ഥാനത്തിന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. . 

- 7. 33 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്സിലെ 33 -ാം വകുപ്പിനുപകരം താഴെ 
പറയുന്ന വകുപ്പ്ചേർക്കേണ്ടതാണ്, അതായത്: 

- “33. മീറ്റർ വാടക. -- അധികാരസ്ഥാനം നൽകിയ മീറ്ററുകൾക്ക്, റെഗുലേഷനു 
കളാൽ വ്യവസ്ഥ ചെയ്യപ്പെടുന്ന അങ്ങനെയുള്ള നിരക്കുകളിൽ വാടക അധികാരസ്ഥാന 
ത്തിന് ചുമത്താവുന്നതാണ്. . 
- 8. 38 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്റ്റിലെ 38 -ാം വകുപ്പിൽ, - 

- (i) ( 1) - ഉം ( 2) - ഉം (3)- ഉം ഉപവകുപ്പുകൾക്ക് പകരം താഴെപ്പറയുന്ന ഉപവകുപ്പ് 
ചേർക്കേണ്ടതാണ്, അതായത്: 


“(i ) ഏതെങ്കിലും കെട്ടിടപരിസരത്തിന്റെ ഉടമസ്ഥനോഉടമസ്ഥൻഎഴുതിനൽകിയ 
സമ്മതത്തിന്മേൽ താമസക്കാരനോ അധികാരസ്ഥാനത്തിന് നൽകിയ അപേക്ഷയിന്മേൽ, 
റെഗുലേഷനുകളാൽ വ്യവസ്ഥ ചെയ്യപ്പെടുന്ന, നിബന്ധനകളിലും ഉപാധികളിന്മേലും 
അധികാരസ്ഥാനം ഗാർഹിക ആവശ്യങ്ങൾക്കായി ജലവിതരണം അനുവദിക്കേണ്ടതാണ്. ; 


-- ( ii ) ( 4) - ഉം (5 ) - ഉം , ( 6 ) - ഉം ഉപവകുപ്പുകളെ ( 2 ) - ഉം ( 3) - ഉം (4 ) - ഉം ഉപവകുപ്പു 
കളായി, യഥാക്രമം പുനരക്കമിടേണ്ടതാണ്. 

(iii ) അപ്രകാരം പുനരക്കമിട്ട (4 ) -ാം ഉപവകുപ്പിനു ശേഷം താഴെപ്പറയുന്ന 
ഉപവകുപ്പ്കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 

“( 5) ഏതെങ്കിലും കണക്ഷനോ അതിന്റെ ഭാഗത്തിനോ വരുന്ന ചെലവ് 
അപേക്ഷകൻ വഹിച്ചിരുന്നാൽ പോലും മീറ്റർ പോയിന്റ് വരെയുള്ള പൈപ്പ് ലൈനിന്മേലുള്ള 
ഉടമാവകാശവും നിയന്ത്രണവും അധികാരസ്ഥാനത്തിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ്. . 

9. 38എ , 38ബി എന്നീ പുതിയ വകുപ്പുകൾ കൂട്ടിച്ചേർക്കൽ. -- പ്രധാന ആക്റ്റിലെ 
38 -ാം വകുപ്പിനുശേഷംതാഴെപ്പറയുന്ന വകുപ്പുകൾ, കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 

- “38എ . ഫ്ളാറ്റുകൾക്കും ബഹുനിലകെട്ടിടങ്ങൾക്കുമുള്ള ജലവിതരണം. ഈ 
ആക്റ്റിൽ എന്തുതന്നെ അടങ്ങിയിരുന്നാലും, (2 ) -ാം ഉപവകുപ്പിന് വിധേയമായി, അധികാര 
സ്ഥാനത്തിന്, ജലസംഭരണികൾ, ടാങ്കുകൾ, കുളങ്ങൾ, തറനിരപ്പിലുള്ള ജലസംഭരണികളും 
മുഖേന ബഹുനില കെട്ടിടങ്ങൾക്കും ഫ്ളാറ്റുകൾക്കും, കെട്ടിടങ്ങൾക്കും, റെഗുലേഷനു 
കളാൽ വ്യവസ്ഥചെയ്യപ്പെടുന്ന നിബന്ധനകൾക്കും ഉപാധികൾക്കും വിധേയമായി, ജലം 
വിതരണം നടത്താവുന്നതാണ്. 


(2 ) ( 1) -ാം ഉപവകുപ്പിൽ പരാമർശിക്കപ്പെടുന്ന ജലവിതരണം 150 മി. മീ. അല്ലെ 
ങ്കിൽ അതിൽ കുറവോ വ്യാസമുള്ള വിതരണത്തിനുള്ള മെയിൻ കുഴലിൽ നിന്നും നടത്തു 
വാൻ പാടുള്ളതല്ല. 

- 38ബി. ജലവിതരണ കണക്ഷനുകളിന്മേലുള്ള നിയന്ത്രണം. ഉടമാവകാശം ഗണി 
ക്കാതെ, എല്ലാ ജലവിതരണ കണക്ഷനുകളും അധികാരസ്ഥാനത്തിന്റെ നിയന്ത്രണത്തിൻ 
കീഴിലായിരിക്കുന്നതും റഗുലേഷനുകളാൽ വ്യവസ്ഥ ചെയ്യപ്പെടുന്ന രീതിയിൽ മാത്രം ശരിയാം 
വണ്ണം സംരക്ഷിക്കപ്പെടുന്നതും മാറ്റം വരുത്തപ്പെടുന്നതുംഅല്ലെങ്കിൽ കേടുപാടുകൾ തീർക്ക 
പ്പെടുന്നതുമാണ്. . 

- 10 . 40 -ാം വകുപ്പിന്റെ ഭേദഗതി. - - പ്രധാന ആക്റ്റിലെ 40 -ാം വകുപ്പിൽ, (4എ ) ഉപ 
വകുപ്പിനുശേഷം താഴെപ്പറയുന്ന ഉപവകുപ്പുകൾ കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 

- “( 5)ഏതൊരു പൊതു ഐഡന്റിൽനിന്നുള്ളജലവുംഏതൊരു ഗാർഹികേതര 
ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ പാടുള്ളതല്ല . 

( 6) ജലം ചോർത്തിയെടുക്കുന്നതിനുവേണ്ടി ബാഹ്യ ഉപകരണങ്ങളോ പൈപ്പു 
കളോ ഹോസോ മറ്റു ഉപകരണങ്ങളോഏതൊരു പൊതു ഐഡന്റുമായി ബന്ധിപ്പിക്കു 
വാൻ പാടുള്ളതല്ല . 


- (7 ) ഏതൊരു പൊതു ഹൈഡന്റുകളുടെചുവട്ടിലോ, സമീപത്തോ,ഏതെങ്കിലും 
മൃഗത്തിനെ കഴുകുകയോ വാഹനം, വസ്ത്രം,ഗൃഹോപകരണം അല്ലെങ്കിൽഏതെങ്കിലും 
മറ്റുവസ്തുക്കൾവൃത്തിയാക്കുകയോചെയ്യാൻ പാടുള്ളതല്ല.”. 

11. 40എ എന്ന പുതിയ വകുപ്പ്കൂട്ടിച്ചേർക്കൽ. -- പ്രധാന ആക്റ്റിലെ 40 -ാം വകു 
പ്പിനുശേഷം താഴെപ്പറയുന്ന വകുപ്പ്കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 

- “40എ . പൊതു ഹൈഡന്റുകളുടെ നിയമവിരുദ്ധ ഉപയോഗത്തിനുള്ള ശിക്ഷ . -- 
ഒരു പൊതു ഐഡന്റിൽനിന്നും നിയമവിരുദ്ധമായി ജലം വലിച്ചെടുക്കുകയോ എടുക്കു 
കയോഉപയോഗിക്കുകയോചെയ്യുന്നഏതൊരാളും മൂവായിരം രൂപവരെയാകാവുന്ന പിഴ 
അല്ലെങ്കിൽ ഒരു മാസക്കാലയളവിൽ കൂടാതെയുള്ള തടവ് അല്ലെങ്കിൽ അവ രണ്ടുംകൂടി 
നൽകി ശിക്ഷിക്കപ്പെടേണ്ടതാണ്. . 

- 12 . 42 -ാം വകുപ്പിന്റെ ഭേദഗതി. -- പ്രധാന ആക്റ്റിലെ 42 -ാം വകുപ്പിനുപകരം താഴെ 
പറയുന്ന വകുപ്പുകൾ ചേർക്കേണ്ടതാണ്, അതായത്: 

- “42 . വാട്ടർ മീറ്ററുകൾക്കുള്ളവ്യവസ്ഥ . (1) അധികാരസ്ഥാനത്തുനിന്നുള്ള അംഗീ 
കാരം വാങ്ങിയതിനുശേഷം ഉപഭോക്താവ് ഒരു വാട്ടർമീറ്റർ നൽകേണ്ടതും അതിനെതന്റെ 
വീട്ടുവളപ്പിലുള്ള അധികാരസ്ഥാനത്തിന്റെ വാട്ടർവർക്ക്സുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന 
സർവ്വീസ് പൈപ്പുകളുമായിബന്ധിപ്പിക്കേണ്ടതുമാണ്. 

- (2) അധികാരസ്ഥാനം അപ്രകാരം ആവശ്യപ്പെടുമ്പോഴെല്ലാം ഉപഭോക്താവ്തന്റെ 
വീട്ടുവളപ്പിൽ സ്ഥാപിച്ചിട്ടുള്ള വാട്ടർമീറ്ററിനെതന്റെ സ്വന്തം ചെലവിൽ കേടുപാടുതീർക്കു 
കയോമാറ്റുകയോചെയ്യേണ്ടതാണ്. 

(3 ) (1) -ാം ഉപവകുപ്പിൽ എന്തുതന്നെ അടങ്ങിയിരുന്നാലും, ഏതെങ്കിലും 
കണക്ഷനിൽ എവിടെയെങ്കിലും അധികാരസ്ഥാനത്തിന്യുക്തമെന്ന് തോന്നുന്നപക്ഷം, 
അതിന്റെ സ്വന്തം വാട്ടർ മീറ്ററുകൾ സ്ഥാപിക്കാൻ അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. 

(4 ) വാട്ടർ മീറ്ററുകൾക്കുള്ളവ്യവസ്ഥയുംഅതിന്റെകണക്ഷൻ മാറ്റിവയ്ക്കലും, 
ഉപയോഗം, സംരക്ഷണം, അത്തരം മീറ്ററുകളുടെ പരിശോധനയും, അവയുടെ സ്ഥാപിക്ക 
ലിനുള്ള ചെലവും, അവയുടെ വാടകയും, ഈട്നൽകുന്നതും അതുമായി ബന്ധപ്പെട്ട 
എന്തെങ്കിലുമുണ്ടെങ്കിൽ അതും റെഗുലേഷനുകളാൽ വ്യവസ്ഥ ചെയ്യപ്പെടേണ്ടതാണ്. 

- 42എ മീറ്ററുകളുടെ കൃത്യത സംബന്ധിച്ച അനുമാനം. ഈ ആക്ട് പ്രകാരം 
ഒരു മീറ്റർ വഴി ജലവിതരണം നടത്തുമ്പോൾ മീറ്ററിൽ സൂചിപ്പിക്കുന്ന അളവ് ജലം ഉപയോ 
ഗിച്ചതായി, മറിച്ച് തെളിയിക്കുന്നതുവരെ, അനുമാനിക്കേണ്ടതാണ്. . 

- 13. 43 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്ടിന്റെ 43 -ാം വകുപ്പിനുപകരം താഴെ 
പറയുന്ന വകുപ്പുകൾ ചേർക്കേണ്ടതാണ്, അതായത് 

“ 43 . വാട്ടർ കണക്ഷനുമായി ബന്ധപ്പെട്ട പണികൾ ലൈസൻസുള്ള പ്ലംബർമാ 
രാലും, വിശേഷനിർദ്ദേശങ്ങൾമുതലായവ പ്രകാരവുംചെയ്യേണ്ടതാണെന്ന്. - (1) അധികാര 
സ്ഥാനത്തിന്റെ ലൈസൻസുള്ള ഒരു പ്ലംബറോ അത് യഥാവിധി അധികാരപ്പെടുത്തിയി 
ട്ടുള്ള ഒരാളോ അല്ലാതെയുള്ള യാതൊരാളും ഒരു വാട്ടർ കണക്ഷനുമായി ബന്ധപ്പെട്ട, 


നിസ്സാര സ്വഭാവത്തിലുള്ളതല്ലാത്ത ,ഏതെങ്കിലും പണിചെയ്യാൻ പാടില്ലാത്തതും അങ്ങനെ 
യുള്ളപണിചെയ്യിക്കുന്നതിന്അങ്ങനെയുള്ളഒരാളെയല്ലാതെ മറ്റൊരാളെയുംയാതൊരാളും 
അനുവദിക്കാൻ പാടില്ലാത്തതുമാണ്; 

(2 ) ഏതെങ്കിലും അങ്ങനെയുള്ള പണി ചെയ്യുന്നതിന് ലൈസൻസുളള ഒരു 
പ്ലംബറെ നിയോഗിക്കുന്നഏതൊരാളും, റെഗുലേഷനുകളിൽ വ്യവസ്ഥചെയ്യപ്പെടുന്ന രീതി 
യിൽ ചെയ്തതോചെയ്യാൻ പോകുന്നതോആയ പണികളുടെ വിശദാംശങ്ങൾആവശ്യപ്പെ 
ടുമ്പോൾ നൽകേണ്ടതാണ്; 

- ( 3) ലൈസൻസുളള ഒരു പ്ലംബറും അങ്ങനെയുള്ളപണികളുടെ നടപ്പാക്കലു 
മായിബന്ധപ്പെട്ട് റെഗുലേഷനുകളാൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നതോ അധികാരസ്ഥാനം 
വിനിർദ്ദേശിക്കുന്നതോ ആയ ഏതെങ്കിലും വിശേഷനിർദ്ദേശങ്ങളോ നിലവാരങ്ങളോലംഘി 
ക്കാനോ ഗുണനിലവാരം കുറഞ്ഞ പദാർത്ഥങ്ങൾ, ഉപകരണങ്ങൾഅല്ലെങ്കിൽ ഫിറ്റിംഗു 
കൾ ഉപയോഗിച്ച് അങ്ങനെയുള്ളപണികൾ ചെയ്യുവാനോ പാടുള്ളതല്ല; 

( 4) (1)- ഉം (2)- ഉം (3)- ഉം ഉപവകുപ്പുകൾ ലംഘിച്ചുകൊണ്ട്ഏതെങ്കിലും അങ്ങ 
നെയുള്ളപണിചെയ്യുന്നിടത്ത്അങ്ങനെയുള്ളകണക്ഷനുകൾ നിരസിക്കേണ്ടതോ വിച്ചേ 
ദിക്കേണ്ടതോആണ്; 


( 5) അധികാരസ്ഥാനം, കാലാകാലങ്ങളിൽ, അങ്ങനെയുള്ളഓരോ തരംപണിക്കും 
ലൈസൻസുള്ള പ്ലംബർമാർക്ക് കൊടുക്കേണ്ടതായ കൂലി റെഗുലേഷനുകളാൽ നിശ്ചയി 
ക്കേണ്ടതാണ്; 


- ( 6) (5 ) -ാം ഉപവകുപ്പു പ്രകാരം അധികാരസ്ഥാനം നിശ്ചയിച്ചിരിക്കുന്ന നിരക്കി 
നേക്കാൾ കൂടിയ കൂലി ലൈസൻസുള്ളഏതൊരു പ്ലംബറും അങ്ങനെയുള്ളഏതെങ്കിലും 
പണിക്ക് ആവശ്യപ്പെടാനോ കൈപ്പറ്റാനോ പാടുള്ളതല്ല; 

(7) ഈ വകുപ്പിലെയോ റെഗുലേഷനുകളിലെയോ വ്യവസ്ഥകൾ ലംഘിച്ചു 
കൊണ്ട്ഏതെങ്കിലും ലൈസൻസുളള പ്ലംബർഏതെങ്കിലും അങ്ങനെയുള്ളപണിചെയ്യുക 
യാണെങ്കിൽ, അയാൾക്കെതിരെഏതെങ്കിലും ക്രിമിനൽ നടപടികൾ എടുത്തിട്ടുണ്ടോഇല്ലയോ 
എന്ന കാര്യം ഗണിക്കാതെ അയാളുടെ ലൈസൻസ്സസ്പെൻഡ്ചെയ്യുകയോ റദ്ദാക്കുകയോ 
ചെയ്യേണ്ടതാണ്; 

(8 ) അധികാരസ്ഥാനത്തിന്റെഏതെങ്കിലും ലൈസൻസുള്ളപ്ലംബർക്കെതിരെ 
ഈ ആക്റ്റിലെ വ്യവസ്ഥകൾ ലംഘിച്ചതായുള്ള പരാതി ലംഘനം നടന്നുവെന്ന് വിവരം 
കിട്ടിയ ദിവസം മുതൽമുപ്പതു ദിവസങ്ങൾക്കകംഎക്സിക്യൂട്ടീവ്എഞ്ചിനീയർ മുമ്പാകെ 
ഫയൽചെയ്യേണ്ടതാണ്. 

(9) 8 -ാം ഉപവകുപ്പിൽ പരാമർശിക്കുന്ന പരാതി ലഭിച്ച തീയതി മുതൽ മുപ്പതു 
ദിവസത്തിനകം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അദ്ദേഹത്തിനു യുക്തമെന്നു തോന്നുന്ന 
അങ്ങനെയുള്ളഅന്വേഷണം നടത്തിയും ബന്ധപ്പെട്ട കക്ഷികൾക്ക് കേൾക്കുവാനുള്ള ന്യായ 
മായ ഒരവസരവും നൽകിയതിനുശേഷം അത് തീർപ്പാക്കേണ്ടതാണ്. 


(10) മേൽപ്പറഞ്ഞ ഉപവകുപ്പ് പ്രകാരം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
ഉത്തരവുമൂലം സങ്കടമനുഭവിക്കുന്നഏതൊരാൾക്കും ആ പ്രദേശത്ത്അധികാരികതയുള്ള 
സൂപ്രണ്ടിംഗ്എഞ്ചിനീയർക്ക്അപ്പീൽ നൽകാവുന്നതും അദ്ദേഹം ബന്ധപ്പെട്ട കക്ഷികൾക്ക് 
കേൾക്കുവാൻ ന്യായമായ ഒരവസരം നൽകിയതിനുശേഷം അപ്പീൽ തീർപ്പാക്കേ 
ണ്ടതുമാണ്. അതിന്മേലുള്ളഅദ്ദേഹത്തിന്റെ തീരുമാനം അന്തിമമായിരിക്കും. . 


- 14. 43എ എന്ന പുതിയ വകുപ്പ് കൂട്ടിച്ചേർക്കൽ. - - പ്രധാന ആക്ടിന്റെ 43 -ാം 
വകുപ്പിനുശേഷം താഴെപ്പറയുന്ന വകുപ്പ്കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത് 


- “43എ . ലൈസൻസുള്ള പ്ലംബർമാർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ. - 43 -ാം വകുപ്പിന്റെ 
(3) -ാം ഉപവകുപ്പോ ( 6) -ാം ഉപവകുപ്പോലംഘിക്കുന്ന ലൈസൻസുള്ള പ്ലംബർ 
ആരായിരുന്നാലും, ആറുമാസക്കാലയളവ്വരെയാകാവുന്ന തടവോ പതിനായിരം രൂപ വരെ 
യാകാവുന്ന പിഴയോ ഇവ രണ്ടുംകൂടിയോ നൽകി ശിക്ഷിക്കപ്പെടേണ്ടതാണ്. . 

15. 45എ എന്ന പുതിയ വകുപ്പ് കൂട്ടിച്ചേർക്കൽ. -- പ്രധാന ആക്റ്റിലെ 45 -ാം 
വകുപ്പിനുശേഷം താഴെപ്പറയുന്ന വകുപ്പ്കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത് - 

“45എ . പിഴ അല്ലെങ്കിൽ നഷ്ടപരിഹാരം നൽകുന്നതിന് അധികാരസ്ഥാനത്തിന് 
ബാധ്യതയില്ലെന്ന്. ജലദൗർലഭ്യമോ ആകസ്മികസംഭവമോഏതെങ്കിലും വാട്ടർവർക്സിന്റെ 

പൈപ്പ് വീണ്ടും ഇടുന്നതോ കേടുപാടുകൾ തീർക്കുന്നതോ സംബന്ധിച്ച പണിയോ മറ്റ് ഒഴി 
ച്ചുകൂടാനാവാത്ത കാരണങ്ങളാലോ ജലവിതരണം വിച്ഛേദിക്കപ്പെട്ടാൽ ഏതൊരാൾക്കുംഉണ്ടാ 
കുന്ന നഷ്ടത്തിനോ കേടിനോദുരിതത്തിനോ അധികാരസ്ഥാനത്തിന്യാതൊരു തരത്തി 
ലുള്ള ബാധ്യതയുംഉണ്ടായിരിക്കുന്നതല്ല. ”. 

- 16 . 46 -ാം വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്ടിലെ 46 -ാം വകുപ്പ് (1) -ാം ഉപ 
വകുപ്പ്( സി ) ഖണ്ഡത്തിൽ “ ജലം വിതരണം നടത്തുന്നതിനുവേണ്ടി എന്ന വാക്കുകൾക്കു 
ശേഷം “ഏതെങ്കിലും യാന്ത്രികമോ മറ്റ് ഉപകരണത്തോടുകൂടിയോ അല്ലാതെയോ” എന്ന 
വാക്കുകൾ കൂട്ടിച്ചേർക്കേണ്ടതാണ്. 


- 17. 46എ , 46ബി, 46സി, 46ഡി, 46ഇ എന്നീപുതിയ വകുപ്പുകളുടെകൂട്ടിച്ചേർക്കൽ. 
പ്രധാന ആക്റ്റിലെ 46 -ാം വകുപ്പിന് ശേഷം താഴെപ്പറയുന്ന വകുപ്പുകൾ കൂട്ടിച്ചേർക്കേണ്ടി 
താണ്, അതായത് - 

- “46എ . സ്ഥലം, കുഴലുകൾ എന്നിവയ്ക്ക്മുകളിൽ കെട്ടിടങ്ങൾമതലായവ നിർമ്മി 
ക്കുന്നതിന്മേലുള്ള നിരോധനം. (1) ഏതൊരാളും അധികാരസ്ഥാനത്തിന്റെ അനുവാദം 
കൂടാതെ അധികാരസ്ഥാനത്തിന് സ്വന്തമായിട്ടുള്ളഏതെങ്കിലും സ്ഥലംഅല്ലെങ്കിൽ കുഴലു 
കൾ അല്ലെങ്കിൽ മെയിനുകൾ എന്നിവയ്ക്ക്മുകളിലായി ഏതെങ്കിലും സ്വകാര്യനിരത്ത്, 
കെട്ടിടം, ഭിത്തി, വേലി അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എടുപ്പുകൾ നിർമ്മിക്കുവാൻ 
പാടുള്ളതല്ല. 


(2) അധികാരസ്ഥാനത്തിന് സ്വന്തമായിട്ടുള്ളഏതെങ്കിലും സ്ഥലംഅല്ലെങ്കിൽ 
കുഴലുകൾ അല്ലെങ്കിൽ മെയിനുകൾഎന്നിവയിൽ ഏതിലെങ്കിലും സ്വകാര്യനിരത്ത് നിർമ്മി 
ക്കുകയോഏതെങ്കിലും കെട്ടിടം, ഭിത്തി, വേലിഅല്ലെങ്കിൽ മറ്റു തരത്തിലുള്ളഎടുപ്പുകൾ 
ഉയർത്തുകയോചെയ്തിട്ടുണ്ടെങ്കിൽ റെഗുലേഷനുകളിൽ വ്യവസ്ഥ ചെയ്യപ്പെടാവുന്ന പ്രകാരം 
അധികാരസ്ഥാനം അത് നീക്കം ചെയ്യുകയോ നീക്കം ചെയ്യുന്നതിനിടയാക്കുകയോ 
ചെയ്യാവുന്നതാണ്. 

(3 ) ഇപ്രകാരം ചെയ്യുമ്പോൾ അധികാരസ്ഥാനത്തിന് ഉണ്ടാകുന്ന ചെലവു 
കൾ സ്വകാര്യനിരത്തിന്റെയോ കെട്ടിടത്തിന്റെയോ, വേലിയുടെയോ, ഭിത്തിയുടെയോ മറ്റ് എടു 
പ്പുകളുടെയോ ഉടമസ്ഥനാൽ നൽകപ്പെടേണ്ടതും,അല്ലെങ്കിൽ കുറ്റം ചെയ്ത ആളിൽ നിന്നും, 
അതത് സംഗതിപോലെ,ഭൂനികുതികുടിശ്ശിക എന്നപോലെ ഈടാക്കേണ്ടതുമാണ്. 

" 46ബി. ജലം ചോർത്തൽഅല്ലെങ്കിൽ നിയമവിരുദ്ധമായ കണക്ഷൻ എടുത്താ 
ലുള്ള ശിക്ഷ . - (1) ആരെങ്കിലും, ജലം വലിച്ചെടുക്കണമെന്ന ഉദ്ദേശ്യത്തോടെ, അധികാര 
സ്ഥാനത്തിന്റെ മെയിനുകളിൽ നിന്നോ സർവ്വീസ്കുഴലുകളിൽ നിന്നോ അധികാരസ്ഥാന 
ത്തിന്റെമുൻകൂർ അനുമതിയില്ലാതെ ജലം ചോർത്തുകയോഏതെങ്കിലും കണക്ഷൻ എടു 
ക്കുകയോകണക്ഷൻ എടുക്കുന്നതിന് ഇടവരുത്തുകയോചെയ്താൽ, - 

(i) ജലം ഗാർഹികാവശ്യത്തിന് ഉപയോഗപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള 
താണെങ്കിൽ, ആദ്യകുറ്റസ്ഥാപനത്തിന്മേൽ പതിനായിരം രൂപ വരെയാകാവുന്ന പിഴയും 
രണ്ടാമത്തെ അല്ലെങ്കിൽ തുടർന്നുള്ള കുറ്റസ്ഥാപനത്തിന്റെ സംഗതിയിൽ ആറുമാസ 
കാലയളവിൽ കവിയാതെയുള്ളതടവും ഇരുപത്തയ്യായിരം രൂപ വരെയാകാവുന്ന പിഴയും; 

(ii ) ജലം ഗാർഹികേതര ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊ 
ണ്ടുള്ളതാണെങ്കിൽ, ആദ്യകുറ്റസ്ഥാപനത്തിന്മേൽ അൻപതിനായിരം രൂപ വരെയാകാവുന്ന 
പിഴയും രണ്ടാമത്തെ അല്ലെങ്കിൽ തുടർന്നുള്ള കുറ്റസ്ഥാപനത്തിന്റെ സംഗതിയിൽ രണ്ട് 
വർഷ കാലയളവിൽ കവിയാതെയുള്ളതടവും, ഒരു ലക്ഷംരൂപ വരെയാകാവുന്ന പിഴയും, 


നൽകി ശിക്ഷിക്കപ്പെടേണ്ടതാണ്. 


- “46സി. മറ്റ് ചില നിയമവിരുദ്ധപ്രവർത്തനങ്ങൾക്കുള്ള ശിക്ഷ . - ആരെങ്കിലും, ഒരു 
ഉപഭോക്താവായിരിക്കെ നിയമാനുസൃതമല്ലാത്ത നേട്ടം കൈവരിക്കണമെന്നുള്ളഉദ്ദേശ്യ 
ത്തോടെ ഒരു വാട്ടർ മീറ്ററിൽ കേട് വരുത്തുകയോ, കൃത്രിമം കാണിക്കുകയോ കൃത്യവും 
ശരിയായതുമായ ജലവിതരണത്തിന്റെ മീറ്ററിംഗിനെ തടസ്സപ്പെടുത്തുന്ന വിധത്തിലുള്ളഏതെ 
ങ്കിലും ഉപകരണമോ രീതിയോ ഉപയോഗിക്കുകയോചെയ്താൽ, 

-- (i) അയാൾ ഒരു ഗാർഹിക ഉപഭോക്താവാണെങ്കിൽ, ആദ്യകുറ്റസ്ഥാപനത്തി 
ന്മേൽ പതിനായിരം രൂപ വരെയാകാവുന്ന പിഴയും രണ്ടാമത്തെ അല്ലെങ്കിൽ തുടർന്നുള്ള 
കുറ്റസ്ഥാപനത്തിന്റെ സംഗതിയിൽ ആറുമാസ കാലയളവിൽ കവിയാതെയുള്ള തടവും 
ഇരുപത്തയ്യായിരം രൂപ വരെയാകാവുന്ന പിഴയും; 


- (ii) അയാൾ ഒരു ഗാർഹികേതര ഉപഭോക്താവാണെങ്കിൽ, ആദ്യ കുറ്റസ്ഥാപ 
നത്തിന്മേൽ അൻപതിനായിരം രൂപവരെയാകാവുന്ന പിഴയും രണ്ടാമത്തെയോഅല്ലെങ്കിൽ 
തുടർന്നുള്ളകുറ്റസ്ഥാപനത്തിന്റെ സംഗതിയിൽ രണ്ട്വർഷക്കാലയളവിൽ കവിയാതെയുള്ള 
തടവും ഒരു ലക്ഷംരൂപവരെയാകാവുന്ന പിഴയും, 


നൽകി ശിക്ഷിക്കപ്പെടേണ്ടതാണ്. 


- “46ഡി. അനധികൃത ഉപയോഗത്തിന്റെ സംഗതിയിൽ ജലത്തിന്റെ ചാർജ്ജ് തിട്ട 
പ്പെടുത്തൽ. (1) ഏതെങ്കിലും സ്ഥലമോ, കെട്ടിട പരിസരങ്ങളോ, വാട്ടർ മീറ്ററുകളോ. മറ്റ് 
ഏതെങ്കിലും ഉപകരണങ്ങളോഏതെങ്കിലും ആൾ സൂക്ഷിക്കുന്നഏതെങ്കിലും രേഖയോ 
അധികാരസ്ഥാനത്തിന്റെഅധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻപരിശോധിക്കുമ്പോൾ ഏതെ 
ങ്കിലും ഉപഭോക്താവ് ജലത്തിന്റെ അനധികൃത ഉപയോഗം നടത്തുന്നതായി ബോധ്യം 
വന്നാൽ, അദ്ദേഹത്തിന്, ഉപഭോക്താവിനെതിരെ എടുക്കാവുന്ന ക്രിമിനൽ നടപടി എന്തു 
തന്നെ ആയിരുന്നാലും, ജലത്തിന്റെ അത്തരം അനധികൃത ഉപയോഗത്തിന്അദ്ദേഹത്തിന് 
ന്യായമെന്നു തോന്നുന്ന ജലത്തിന്റെ ചാർജ്ജ് താല്ക്കാലികമായി തിട്ടപ്പെടുത്താ 
വുന്നതാണ്. 

( 2) റെഗുലേഷനുകളാൽ വ്യവസ്ഥ ചെയ്യപ്പെടുന്ന, രീതിയിൽ താല്ക്കാലിക 
തിട്ടപ്പെടുത്തലിന്റെഉത്തരവ് ഉപഭോക്താവിന്നൽകേണ്ടതാണ്. 

(3) അധികാരസ്ഥാനത്തിന്റെ അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ 
മുൻപാകെ, ( 2) -ാം ഉപവകുപ്പ് പ്രകാരം ഒരു നോട്ടീസ്ഏത്ഉപഭോക്താവിനാണോനൽകി 
യത് അയാൾക്ക്, താല്ക്കാലിക തിട്ടപ്പെടുത്തലിനെതിരെ, ആക്ഷേപം, എന്തെങ്കിലുമുണ്ട് 
ങ്കിൽ, ഫയൽ ചെയ്യുന്നതിന് അവകാശംഉണ്ടായിരിക്കുന്നതും, അദ്ദേഹത്തിന്, അങ്ങനെയുളള 
ഉപഭോക്താവിനെ കേൾക്കാനുള്ള ന്യായമായ ഒരു അവസരം നൽകിയതിനുശേഷം, 
അങ്ങനെയുള്ള ഉപഭോക്താവ് നൽകേണ്ടതായ ജലത്തിന്റെ ചാർജ്ജിന്റെ ഒരു അന്തിമ 
തിട്ടപ്പെടുത്തൽഉത്തരവ് പാസ്സാക്കാവുന്നതാണ്. 

(4) താല്ക്കാലിക തിട്ടപ്പെടുത്തൽഉത്തരവ്നൽകപ്പെട്ട ഏതൊരു ഉപഭോക്താവും 
അത്തരം തിട്ടപ്പെടുത്തൽ സ്വീകരിക്കേണ്ടതും, തിട്ടപ്പെടുത്തിയ തുക ആ ആവശ്യത്തിനു 
വേണ്ടി അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻമുൻപാകെ, താല്ക്കാലിക തിട്ടപ്പെടുത്തൽ 
ഉത്തരവ്ലഭിച്ച് ഏഴു ദിവസത്തിനകം, കെട്ടിവയ്ക്കേണ്ടതുമാണ്. 

(5) ജലത്തിന്റെ അനധികൃത ഉപയോഗം നടന്നിട്ടുണ്ട്എന്ന നിഗമനത്തിൽ 
തിട്ടപ്പെടുത്തുന്നഉദ്യോഗസ്ഥൻഎത്തിച്ചേർന്നാൽ, അനധികൃത ഉപയോഗം നിർമ്മാണ ആവ 
ശ്യത്തിന്റെ സംഗതിയിലായിരുന്നുവെങ്കിൽ അനധികൃത ഉപയോഗം നിർമ്മാണം ആരംഭിച്ച 
തീയതി മുതൽ തുടരുകയായിരുന്നെന്നുംഅല്ലെങ്കിൽ അനധികൃത ഉപയോഗം മറ്റ് ആവശ്യ 
ത്തിന്റെ സംഗതിയിലായിരുന്നെങ്കിൽ അനധികൃത ഉപയോഗം തുടരുന്നതായി തിട്ടപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥൻകണ്ടെത്തുന്ന ഒരു തീയതിമുതൽതുടരുകയായിരുന്നെന്നുംഅനുമാനിക്കേ 
ണ്ടതാണ്. 


- (6 ) അനധികൃത ഉപയോഗം നിർമ്മാണപ്രവർത്തനത്തിനാണെങ്കിൽ, കെട്ടിട 
ത്തിന്റെ പ്ലിന്ത് ഏരിയായുടെ അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ ഗാർഹിക ആവശ്യത്തിനാ 

ണെങ്കിൽ സ്ഥലത്ത് താമസിക്കുന്നവരുടെഎണ്ണത്തിന്റെ അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ 
മറ്റേതെങ്കിലും ആവശ്യങ്ങൾക്കാണെങ്കിൽ സാധ്യതയുളള അളവിന്റെ അടിസ്ഥാനത്തിലും 
തിട്ടപ്പെടുത്തേണ്ടതാണ്. 


( 7 ) റഗുലേഷനുകളാൽ വ്യവസ്ഥ ചെയ്യപ്പെടുന്ന മാർഗ്ഗനിർദ്ദേശ രേഖകൾ 
അനുസരിച്ച് ഈ വകുപ്പ് പ്രകാരമുള്ളവെള്ളക്കരം തിട്ടപ്പെടുത്തേണ്ടതാണ്. 


“46ഇ . അപ്പീലുകളും അപ്പീൽ അധികാരസ്ഥാനവും: - ( 1) 46ഡി വകുപ്പ് പ്രകാരം 
പാസ്സാക്കിയ അന്തിമ ഉത്തരവിന്മേൽ സങ്കടമുള്ളഏതൊരാൾക്കും, പ്രസ്തുതഉത്തരവു 
മുതൽമുപ്പത് ദിവസങ്ങൾക്കകം, ആ പ്രദേശത്ത്അധികാരിത ഉള്ള അധികാരസ്ഥാനത്തിന്റെ 
സൂപ്രണ്ടിംഗ്എഞ്ചിനീയർക്ക്, റെഗുലേഷനുകളാൽ വ്യവസ്ഥ ചെയ്യപ്പെടാവുന്ന ഫാറത്തിലും 
രീതിയിലും ഫീസിനോടൊപ്പവും ഒരു അപ്പീൽ നൽകാവുന്നതാണ്. 

- (2) ഈ ആവശ്യത്തിന് നിർണ്ണയിച്ചിട്ടുള്ളകാലയളവിനുള്ളിൽ തിട്ടപ്പെടുത്തിയ 
തുകയുടെമൂന്നിലൊന്നിനു തുല്യമായ ഒരു തുക കെട്ടിവെയ്ക്കാത്തപക്ഷം (1) -ാം ഉപ 
വകുപ്പ് പ്രകാരം യാതൊരു അപ്പീലും സ്വീകരിക്കുവാൻ പാടുള്ളതല്ല. 


- ( 3) (1) -ാം ഉപവകുപ്പിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള അപ്പീലധികാരസ്ഥാനംമുപ്പത് 
ദിവസത്തിനുള്ളിൽ കക്ഷികളെ കേട്ടതിനുശേഷം അപ്പീൽ തീർപ്പാക്കേണ്ടതാണ്. 


- (4) (3 ) -ാം ഉപവകുപ്പ് പ്രകാരം പാസ്സാക്കിയ അപ്പീലധികാരസ്ഥാനത്തിന്റെ 
ഉത്തരവുകൾ അന്തിമമായിരിക്കുന്നതാണ്. . 


18 . 47 -ാം വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്റ്റിലെ 47 -ാം വകുപ്പിൽ, ( ബി) ഖണ്ഡ 
ത്തിനുശേഷം, താഴെപ്പറയുന്ന ക്ലിപ്തനിബന്ധന കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 

- “എന്നാൽ ഈ വകുപ്പിലുള്ളയാതൊന്നുംതന്നെയാതൊരാളേയും അധികാരസ്ഥാ 
നത്തിന്റെഏതെങ്കിലും അഴുക്കുചാലിലേക്ക്, റഗുലേഷനുകളാൽ വ്യവസ്ഥ ചെയ്യപ്പെടുന്ന 
രീതിയിലും നിബന്ധനകൾക്കും വിധേയമായിട്ടല്ലാതെ, ഏതെങ്കിലും വ്യാവസായിക 
വളപ്പിൽ നിന്നുള്ളഏതെങ്കിലും വ്യാവസായിക മാലിന്യങ്ങളെ നേരിട്ടോ അല്ലാതെയോ 
ഒഴുക്കിവിടുന്നതിന് അർഹനാക്കുന്നതല്ല. ”. 

19. 47 എ - യും 47 ബി - യും എന്ന പുതിയ വകുപ്പുകൾ കൂട്ടിച്ചേർക്കൽ. 
പ്രധാന ആക്ടിലെ 47 -ാം വകുപ്പിന് ശേഷം, താഴെപ്പറയുന്ന വകുപ്പുകൾ കൂട്ടിച്ചേർക്കേണ്ട 
താണ്, അതായത് - 

- “47 എ . ഓവുകൾ ഇല്ലാതെ പുതിയ കെട്ടിട പരിസരങ്ങൾ നിർമ്മിക്കാൻ 
പാടില്ലെന്ന്. - (1) 50 മീറ്റർ ദൂരപരിധിക്കുള്ളിൽ അധികാരസ്ഥാനത്തിന്റെഅഴുക്കുചാലുകൾ 
ലഭ്യമായിട്ടുള്ള പ്രദേശങ്ങളിൽ, റഗുലേഷനുകളാൽ വ്യവസ്ഥ ചെയ്യപ്പെടുന്ന പ്രകാരമുള്ള 


വലിപ്പത്തിലും, വസ്തുക്കളാലും, ഇനത്തിലും, നിരപ്പിലും, താഴ്ചയോടും കൂടിയതുമായ 
ഒരു ഓവ് നിർമ്മിക്കാത്തപക്ഷം, ഏതെങ്കിലും കെട്ടിടമോ മറ്റു എടുപ്പുകളോ നിർമ്മിക്കു 
ന്നതോപുനർനിർമ്മിക്കുന്നതോ നിയമാനുസൃതമായിരിക്കുന്നതല്ല . -- 

(2 ) റഗുലേഷനുകളാൽ വ്യവസ്ഥ ചെയ്യപ്പെടുന്ന രീതിയിലും നിബന്ധനകൾക്കും 
ഉപാധികൾക്കും വിധേയമായും അങ്ങനെയുള്ള ഫീസും അടച്ച് അത്തരത്തിൽ നിർമ്മിച്ച 
ഓവ്, അധികാരസ്ഥാനത്തിന്റെ അഴുക്കുചാലുമായി ബന്ധിപ്പിക്കേണ്ടതാണ്. 


- 47ബി. അഴുക്കുചാലുമായിബന്ധപ്പെട്ട പണികൾ ലൈസൻസുള്ള പ്ലംബറാലും 
വിശേഷനിർദ്ദേശപ്രകാരവും മറ്റുംചെയ്യേണ്ടതാണെന്ന്. ( 1) ലൈസൻസുള്ള ഒരു പ്ലംബറോ 
അധികാരസ്ഥാനം യഥാവിധി അധികാരപ്പെടുത്തിയ ഒരാളോ അല്ലാതെയുള്ളഏതൊരാളും, 
അധികാരസ്ഥാനത്തിന്റെ അഴുക്കുചാലുമായിബന്ധിപ്പിക്കുന്നഏതെങ്കിലും ഗാർഹികമോ 
ഗാർഹികേതരമോ ആയഏതെങ്കിലും പണികൾ ചെയ്യാൻ പാടില്ലാത്തും അങ്ങനെയുള്ള 
ഏതെങ്കിലും പണികൾ ചെയ്യുന്നതിന് അങ്ങനെയുള്ള ഒരാളെയല്ലാതെ ഏതൊരാളേയും 
അനുവദിക്കാൻ പാടില്ലാത്തതുമാണ്. 


- (2 ) ഏതെങ്കിലും അങ്ങനെയുള്ളപണി ചെയ്യുന്നതിന് ലൈസൻസുള്ള ഒരു 
പ്ലംബറെ നിയോഗിക്കുന്നഏതൊരാളും, റഗുലേഷനുകളാൽ വ്യവസ്ഥ ചെയ്യപ്പെടുന്ന രീതി 
യിൽ ചെയ്തതോചെയ്യാൻ പോകുന്നതോ ആയ പണികളുടെ വിശദാംശങ്ങൾ ആവശ്യപ്പെ 
ടുമ്പോൾ നൽകേണ്ടതാണ്. 


( 3 ) ലൈസൻസുള്ള ഒരു പ്ലംബറും അങ്ങനെയുള്ളപണികളുടെ നടപ്പാക്കലു 
മായി ബന്ധപ്പെട്ട് റഗുലേഷനുകളാൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നതോ അധികാരസ്ഥാനം 
വിനിർദ്ദേശിക്കുന്നവിശേഷ നിർദ്ദേശങ്ങളോ നിലവാരങ്ങളോലംഘിക്കാനോ ഗുണനിലവാരം 
കുറഞ്ഞ പദാർത്ഥങ്ങൾ, ഉപകരണങ്ങൾഅല്ലെങ്കിൽ ഫിറ്റിംഗുകൾ ഉപയോഗിച്ച് അങ്ങനെ 
യുള്ളപണിചെയ്യുവാനോ പാടുള്ളതല്ല . 

| (4) (1)- ഉം ( 2)- ഉം (3 )- ഉം ഉപവകുപ്പുകൾ ലംഘിച്ചുകൊണ്ട്ഏതെങ്കിലും പണി 
ചെയ്യുന്നിടത്ത്അങ്ങനെയുള്ളകണക്ഷനുകൾ നിരസിക്കേണ്ടതോവിച്ഛേദിക്കേണ്ടതോആണ്. 

(5) അധികാരസ്ഥാനം കാലാകാലങ്ങളിൽ അങ്ങനെയുള്ളഓരോ തരം 
പണിക്കും ലൈസൻസുള്ള പ്ലംബർമാർക്ക് കൊടുക്കേണ്ടതായ കൂലി റഗുലേഷനുകളാൽ 
നിശ്ചയിക്കേണ്ടതാണ്. 


- (6) ലൈസൻസുള്ളഏതൊരു പ്ലംബറും (5) -ാം ഉപവകുപ്പ് പ്രകാരം അധികാര 
സ്ഥാനം നിശ്ചയിച്ചിരിക്കുന്ന നിരക്കിനേക്കാൾ കൂടിയ കൂലി ആവശ്യപ്പെടാനോ കൈപ്പ 
റ്റാനോ പാടുള്ളതല്ല . 

(7) ഈ വകുപ്പിലേയോ റെഗുലേഷനുകളിലേയോ വ്യവസ്ഥകൾ ലംഘിച്ചു 
കൊണ്ട്ഏതെങ്കിലും ലൈസൻസുള്ള പ്ലംബർഏതെങ്കിലും പണി ചെയ്യുകയാണെങ്കിൽ, 


13 


അയാൾക്കെതിരെ ഏതെങ്കിലും ക്രിമിനിൽ നടപടികൾ എടുത്തിട്ടുണ്ടോ ഇല്ലയോ 
എന്ന്ഗണിക്കാതെ അയാളുടെ ലൈസൻസ് സസ്പെന്റ് ചെയ്യുകയോറദ്ദാക്കുകയോചെയ്യേ 
ണ്ടതാണ്. . 


20. 49എ എന്ന പുതിയ വകുപ്പ് കൂട്ടിച്ചേർക്കൽ. - പ്രധാന ആക്റ്റിലെ 49 -ാം 
വകുപ്പിനുശേഷം, താഴെപ്പറയുന്ന വകുപ്പ്കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 

- “ 49 എ . അധികാരസ്ഥാനത്തിന്റെ അഴുക്കുചാലിലേക്ക് ചില പദാർത്ഥങ്ങൾ 
കടത്തിവിടാൻ പാടില്ലെന്ന്. - ഏതൊരാളും അധികാരസ്ഥാനത്തിന്റെഏതെങ്കിലും അഴുക്കു 
ചാലിലേക്കോ അധികാരസ്ഥാനത്തിന്റെ അഴുക്കുചാലുമായി ബന്ധിപ്പിക്കുന്നഏതെങ്കിലും 
ഓവിലേക്കോ അഴുക്കുചാലിലേക്കോ - 


( എ ) അഴുക്കുചാലിനെ നശിപ്പിക്കാൻ ഇടയുള്ളതോ അതിനുള്ളിലെ സാധന 
ങ്ങളുടെ നിർബാധമായ ഒഴുക്കിനെ തടസ്സപ്പെടുത്താൻ ഇടയുള്ളതോ അതിനുള്ളിലെ സാധ 
നങ്ങളുടെ സംസ്കരിക്കലിനേയും നിർമ്മാർജ്ജനത്തേയും ദോഷകരമായി ബാധിക്കുകയോ 
ചെയ്യുന്ന ഏതെങ്കിലും പദാർത്ഥങ്ങളോ; അല്ലെങ്കിൽ 

( ബി ) അഴുക്കുചാലിന്റെ നിർമ്മാണത്തിന് നാശമുണ്ടാക്കാൻ കാരണമാകുന്നതോ 
ശല്യമാകുന്നതോആരോഗ്യത്തിനു ഹാനികരമാകുന്നതോ ആയ, റഗുലേഷനുകളാൽ വ്യവസ്ഥ 
ചെയ്യപ്പെട്ടിട്ടുള്ള,ഏതെങ്കിലും രാസമാലിന്യങ്ങളോഉപയോഗശൂന്യമായ നീരാവിയോ ഹാനി 
കരമായ ദ്രാവകങ്ങളോ; അല്ലെങ്കിൽ 


( സി )ഏതെങ്കിലും അപകടകാരിയായ പെട്രോളിയമോ; അല്ലെങ്കിൽ 


( ഡി ) റെഗുലേഷനുകളാൽ അവയുടെ ഒഴുക്കൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള, 
ഏതെങ്കിലും മറ്റ് ദ്രാവകങ്ങളോമറ്റ് പദാർത്ഥങ്ങളോ, 
തള്ളാനോ,ഊറ്റിക്കളയാനോ, മാറ്റിവിടാനോ പാടുള്ളതല്ല. 

വിശദീകരണം: - ഈ വകുപ്പിൽ, “ അപകടകാരിയായ പെട്രോളിയം ” എന്ന പദ 
പ്രയോഗത്തിന് 1934 - ലെ പെട്രോളിയം ആക്ടിലെ ( 1934 - ലെ 30 -ാം കേന്ദ്ര ആക്ട്) അതേ 
അർത്ഥംഉണ്ടായിരിക്കുന്നതാണ്. ”. 

21. 50എ എന്ന പുതിയ വകുപ്പ് കൂട്ടിച്ചേർക്കൽ. -- പ്രധാന ആക്ടിലെ 50 -ാം വകു 
പ്പിനുശേഷം,താഴെപ്പറയുന്ന വകുപ്പ്കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 


“50 എ . ചില പ്രവർത്തികളുടെ നിരോധനം. -ഏതൊരാളും, 


( എ ) അധികാരസ്ഥാനത്തിന്റെഉത്തരവുകളോ നിർദ്ദേശങ്ങളോ പ്രകാരം ഏതെ 
ങ്കിലും അഴുക്കുചാൽ നിർമ്മാണത്തിനായുള്ള പാതയുടെ സ്ഥാപിക്കലിനായി പ്രവർത്തി 
ക്കുന്ന ഏതൊരാളേയും മനഃപൂർവ്വം തടസ്സപ്പെടുത്തുകയോ അങ്ങനെയുള്ള പാതയുടെ 


- 14 


സ്ഥാപിക്കലിനായി ഭൂമിയിൽ ഉറപ്പിച്ചിട്ടുള്ളഏതെങ്കിലുംതൂണോ പോസ്റ്റോകുറ്റിയോ നാട്ടാനോ 
നീക്കം ചെയ്യാനോ പ്രസ്തുത ആവശ്യത്തിനു വേണ്ടി ചെയ്തിട്ടുള്ളഏതെങ്കിലും 
പണികളെ വിരൂപമാക്കാനോ, നശിപ്പിക്കാനോ പാടുള്ളതല്ല; അല്ലെങ്കിൽ 

- ( ബി ) അധികാരസ്ഥാനത്തിന്റെഏതെങ്കിലും അഴുക്കുചാലിലെ ഏതെങ്കിലും 
പൂട്ടോ, കോക്കോ, വാൽവോ, കുഴലോ മറ്റ് ഉപകരണങ്ങളോമനഃപൂർവ്വമോ ഉദാസീനത 
കാരണമായോ പൊട്ടിക്കാനോ, കേടു വരുത്താനോ, തിരിച്ചുവയ്ക്കാനോ, തുറക്കാനോ, 
അടയ്ക്കാനോ, നിർത്താനോ മറ്റു വിധത്തിൽ ഇടപെടാനോ പാടുള്ളതല്ല; അല്ലെങ്കിൽ 

- ( സി ) അധികാരസ്ഥാനത്തിന്റെഏതെങ്കിലും അഴുക്കുചാലിൽനിന്നുള്ളഓവു 
വെള്ളത്തിന്റെ ഒഴുക്ക്നിയമവിരുദ്ധമായി തടസ്സപ്പെടുത്തുകയോ അങ്ങനെയുള്ളഓവു വെള്ളം 
ഒഴുക്കിക്കളയുകയോ, വലിച്ചെടുക്കുകയോ ഗതിതിരിച്ചു വിടുകയോ എടുക്കുകയോ ചെയ്യാൻ 
പാടുള്ളതല്ല. . 

22. 52എ എന്ന പുതിയ വകുപ്പ്കൂട്ടിച്ചേർക്കൽ. -- പ്രധാന ആക്റ്റിലെ 52 -ാം വകു 
പ്പിനുശേഷം,താഴെപ്പറയുന്ന വകുപ്പ്കുട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്:- - 

“ 52 എ . ഈ അദ്ധ്യായത്തിലെ വ്യവസ്ഥകളുടെലംഘനത്തിന്മേലുള്ള ശിക്ഷ . 
ഈ അദ്ധ്യായത്തിലെ ഏതെങ്കിലും വ്യവസ്ഥകൾ ലംഘിക്കുന്ന ഏതൊരാളേയും ആദ്യ 
കുറ്റസ്ഥാപനത്തിന്മേൽ പതിനായിരം രൂപവരെയാകാവുന്ന പിഴയോരണ്ടാമത്തേയും പിന്നീ 
ടുള്ള കുറ്റസ്ഥാപനങ്ങൾക്കുമേൽ ഇരുപതിനായിരം രൂപവരെയാകാവുന്ന പിഴയോ ആറ് 
മാസക്കാലയളവുവരെയാകാവുന്ന തടവോ അവരണ്ടുംകൂടിയോ നൽകി ശിക്ഷിക്കപ്പെടേണ്ട 
താണ്. , 


23. 60 -ാം വകുപ്പിന്റെ ഭേദഗതി. -- പ്രധാന ആക്ടിലെ 60 -ാം വകുപ്പിൽ, - 


- (i) നിലവിലുള്ള60 -ാം വകുപ്പ്60 -ാം വകുപ്പിന്റെ( 1) -ാം ഉപവകുപ്പായി പുനഃരക്ക 
മിടേണ്ടതും അപ്രകാരം പുനഃരക്കമിട്ട (1) -ാം ഉപവകുപ്പിൽ “ ആയിരം രൂപ ” “ ഇരുപത്തി 
യഞ്ച്രൂപ ” എന്നീ വാക്കുകൾക്കു പകരം “മൂവായിരം രൂപ ”, “ നൂറു രൂപ ” എന്നീ വാക്കു 
കൾ യഥാക്രമം ചേർക്കേണ്ടതാണ്. 

- ( ii) അപ്രകാരം പുനഃരക്കമിട്ട (1) -ാം ഉപവകുപ്പിനുശേഷം, താഴെപ്പറയുന്ന ഉപ 
വകുപ്പ്കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 

“(2 ) ഈ ആക്ട് പ്രകാരമോ അതിൻകീഴിൽഉണ്ടാക്കിയ ഏതെങ്കിലും ചട്ടമോ 
റഗുലേഷനോ പ്രകാരം ചുമത്തിയിട്ടുളള എല്ലാ പിഴകളും ഈടാക്കിയതിനുശേഷം 
അധികാരസ്ഥാനത്തിന്റെഫണ്ടിലേക്ക് വരവ് വയ്ക്കേണ്ടതാണ്. . 

24. 61എ എന്ന പുതിയ വകുപ്പ് കൂട്ടിച്ചേർക്കൽ. - പ്രധാന ആക്ടിലെ 61 -ാം വകു 
പ്പിനുശേഷം,താഴെപ്പറയുന്ന വകുപ്പ്കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 

- “ 61 എ . കുറ്റങ്ങൾ നടപടിയ്ക്കെടുക്കൽ. - അധികാരസ്ഥാനമോ അധികാരസ്ഥാനം 
അധികാരപ്പെടുത്തിയിട്ടുള്ള അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പദവിയിൽ 


15 


കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനോനൽകുന്ന ലിഖിതമായ പരാതിയിന്മേലല്ലാതെ ഏതൊരു 
കോടതിയും ഈ ആക്റ്റ് പ്രകാരമുള്ള ശിക്ഷാർഹമായ ഒരു കുറ്റവും നടപടിയ്ക്കെടുക്കാൻ 
പാടുള്ളതല്ല. ”. 

-- 25. 64 -ാം വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്റ്റിലെ 64 -ാം വകുപ്പ് (2) -ാം 
ഉപവകുപ്പ് ( ജി ) ഖണ്ഡത്തിനുശേഷം താഴെപ്പറയുന്ന ഖണ്ഡം കൂട്ടിച്ചേർക്കേണ്ടതാണ്, 
അതായത് - 


- “( ജിഎ ) 46ഇ വകുപ്പ്(1) -ാം ഉപവകുപ്പ് പ്രകാരം സൂപ്രണ്ടിംഗ് എൻജിനീയർക്ക് 
സമർപ്പിക്കേണ്ടതായ ഒരു അപ്പീലിന്റെ ഫാറവും, രീതിയും കൂടാതെ അപ്പീലിനുള്ള ഫീസും;”. 

26 . 65 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്ടിലെ 65 -ാം വകുപ്പ് ( 2) -ാം ഉപ 
വകുപ്പിൽ, - 

- (i) ( ജി ) ഖണ്ഡത്തിനുശേഷംതാഴെപ്പറയുന്ന ഖണ്ഡം കൂട്ടിച്ചേർക്കേണ്ടതാണ്, 
അതായത്: 

- “( ജിഎ ) പായ്ക്ക്ചെയ്ത കുടിവെള്ളം, മിനറൽ വാട്ടർ മുതലായവയുടേയും 
ജല വിതരണവും അഴുക്കുചാൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാധനങ്ങളുടേയും സാമ്രഗി 
കളുടേയും ഉല്പാദനവും വിപണനവും വില്പനയും അധികാരസ്ഥാനം നടത്തേണ്ടതായ 
രീതിയും; ; 

| (ii) (എച്ച്) ഖണ്ഡത്തിനുശേഷം താഴെപ്പറയുന്ന ഖണ്ഡങ്ങൾ കൂട്ടിച്ചേർക്കേണ്ട 
താണ്, അതായത്: 


- “(എച്ച്എ ) ബഹുനില കെട്ടിടങ്ങൾക്കും ഫ്ളാറ്റുകൾക്കുംഏതെല്ലാം നിബന്ധ 
നകൾക്കും ഉപാധികൾക്കും വിധേയമായിട്ടാണ് ജലവിതരണം നടത്തേണ്ടതെന്നും; 

- ( എച്ച്ബി) ഏതു രീതിയിൽ എല്ലാ വാട്ടർ കണക്ഷനുകളുടേയും സംരക്ഷ 
ണവും, മാറ്റം വരുത്തലുംഅല്ലെങ്കിൽ കേടുപാടുകൾ തീർക്കലും നടത്തണമെന്നും; ; 

- (iii) ( ഐ ) ഖണ്ഡത്തിനുശേഷം താഴെപ്പറയുന്ന ഖണ്ഡം കൂട്ടിച്ചേർക്കേ 
ണ്ടതാണ്, അതായത് - 


- “( ഐഎ ) ലൈസൻസുള്ള പ്ലംബർമാർ ചെയ്തതോചെയ്യേണ്ടതോ ആയ 
പണികളുടെവിശദാംശങ്ങൾ അധികാരസ്ഥാനത്തിന് സമർപ്പിക്കേണ്ടതായ രീതിയും വാട്ടർ 
കണക്ഷനും അഴുക്കുചാൽ കണക്ഷനുമായി ബന്ധപ്പെട്ട ഓരോ തരം പണിക്കും 
ലൈസൻസുള്ളപ്ലംബർമാർക്ക്നൽകേണ്ടതായ കൂലികളും; ; 


- (iv ) ( ജെ ) ഖണ്ഡത്തിനുശേഷം, താഴെപ്പറയുന്ന ഖണ്ഡങ്ങൾ കൂട്ടിച്ചേർക്കേ 
ണ്ടതാണ്, അതായത് - 


16 


- “ ( ജെഎ ) ഉപഭോക്താവിനാലുള്ള ജലത്തിന്റെ അനധികൃത ഉപയോഗത്തിന്റെ 
കാര്യത്തിൽ താൽക്കാലികമായി തിട്ടപ്പെടുത്തൽഉത്തരവ് നൽകേണ്ട രീതിയും അങ്ങനെയുള്ള 
കാര്യത്തിൽ ജലത്തിന്റെ ചാർജ്ജ്താൽക്കാലികമായി തിട്ടപ്പെടുത്തുന്നതിനുള്ള മാർഗ്ഗ 
നിർദ്ദേശ രേഖകളും; 

( ജെബി) അധികാരസ്ഥാനത്തിന്റെ അഴുക്കുചാലുമായിഏതെങ്കിലും അഴുക്കു 
ചാൽ കണക്റ്റ്ചെയ്യുന്നതിന്, ചെയ്തതോചെയ്യേണ്ടതോ ആയ പണികളുടെ വിശദാംശ 
ങ്ങൾ അധികാരസ്ഥാനത്തിന് സമർപ്പിക്കേണ്ട രീതിയും; 


( ജെസി) അഴുക്കുചാലിലേക്ക് ഒഴുക്കിക്കളയൽ നിരോധിക്കേണ്ടതായ , വകുപ്പ് 
49എയിൽ വിനിർദ്ദേശിച്ചിരിക്കുന്നവ ഒഴികെ, ദ്രാവകങ്ങളും മറ്റ് പദാർത്ഥങ്ങളും; ”. 


27. റദ്ദാക്കലും ഒഴിവാക്കലും. - ( 1) 2008 - ലെ കേരള ജലവിതരണവും അഴുക്കുചാൽ 
നിർമ്മാണവും സംബന്ധിച്ച് ( ഭേദഗതി) ഓർഡിനൻസ്(2008- ലെ 30 ) ഇതിനാൽ റദ്ദാക്കിയിരി 
ക്കുന്നു . 

- (2) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽത്തന്നെയും, പ്രസ്തുതഓർഡിനൻസ് പ്രകാരം 
ഭേദഗതി ചെയ്ത പ്രധാന ആക്ട് പ്രകാരം ചെയ്തതോചെയ്തതായി കരുതപ്പെടുന്നതോ 
ആയ ഏതെങ്കിലും കാര്യമോ എടുത്തതോഎടുത്തതായി കരുതപ്പെടുന്നതോ ആയ ഏതെ 
ങ്കിലും നടപടിയോ ഈ ആക്ട് പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്ട് പ്രകാരം 
ചെയ്തതോഎടുത്തതോ ആയി കരുതപ്പെടേണ്ടതാണ്. 


( ശരിത്തർജ്ജമ) 


എസ്. കുമാരി സുധ, 
നിയമവകുപ്പ്അഡീഷണൽ സെക്രട്ടറി. 


